Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


ി 
കേയ 


GOVER 


-- 


രള സർക് 
WMENT OF 


ക്കാർ. 


-- 


. 
. 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II | 
വാല്യം 2 | 


| 19th March 2013 

2013 മാർച്ച് 19 
28th Phalguna 1934 
1934 ഫാൽഗുനം 28 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


Ranni Taluk 

ലേലപ്പരസ്യം 


മുഴുവൻ തുകയും അപ്പോൾ തന്നെ ഒടുക്കുവരുത്തേണ്ടതുമാണ്. 
ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസ 

ത്തി നകം വാഹനം പ്രസ്തുത സ്ഥല ത്തു നിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി4- 1073 / 2013. 


- 2013 ഫെബ്രുവരി 15 . 


താലൂക്കാഫീസ്, 
റാന്നി. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


പരസ്യം 


നമ്പർ എ3- 885/ 2013 . 


2013 ഫെബ്രുവരി 6. 


അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് റാന്നി 
പോലീസ് സ്റ്റേഷൻ പരി സ രത്ത് സൂക്ഷിച്ചിരിക്കുന്നതും 
KL - 01/ E - 6606 -ാം നമ്പർ മാരുതികാർ ഉട മ സ്ഥൻ പിഴ 
ഒടു ക്കാത്ത പക്ഷം ചട്ട പടി ലേലം ചെയ്യു ന്ന തിന് 
പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ആയത് 
പ്രകാരം ടി വാഹനം 18 - 4 - 2013 - ന് പകൽ 12 മണിക്ക് റാന്നി 
തഹശീൽദാരോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
റാന്നി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വച്ച് പരസ്യമായി 
ലേലം ചെയ്യുന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കാ ൻ 
ആഗ്രഹിക്കുന്നവർ 2,500 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളി കേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേലത്തുക വിൽപന നികുതി ഉൾപ്പെടെ 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ 
വില്ലേജിൽ ഇടപ്പാവൂർ എന്ന സ്ഥലത്ത് ചിറ്റേടത്ത് വീട്ടിൽ 
സി . എൻ. ഗോപിനാഥൻ നായർ റവന്യൂ വകുപ്പിൽ ജോലി 
ചെയ്തുവരവെ 2 -1- 2013 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാകുന്നു . 
പരേതന്റെ ഭാര്യ വൽസലാകുമാരി സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ അയിരൂർ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും 
അ വ കാശ വിചാ ര ണ യും നട ത്തി യ തിൽ പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് 
അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


വത്സലാകുമാരി 

ഭാര്യ 
- ജി. അഭയദേവ് 

മകൻ 
ജി . അഭിരാംദേവ് 
അമ്മുക്കുട്ടിയമ്മ 

മാതാവ് 
- പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ലാത്തതും ടിയാന് 
അവി വാ ഹിത രായ സഹോദരങ്ങൾ ഇല്ലാത്തതു മാകു ന്നു . 
പരേതന്റെ പേരിലുള്ള സർവ്വീസ് ആനുകൂല്യങ്ങൾ ടിയാന്റെ 
ഭാര്യയും 1 -ാം കക്ഷിയുമായ വൽസലാകുമാരിക്ക് ലഭിക്കുന്ന 
തി നു വേണ്ടി 2 - 3 - 4 - കക്ഷികൾ തങ്ങ ളുടെ 
അവകാശമൊഴിഞ്ഞ് മൊഴി നൽകിയിട്ടുള്ളതാകുന്നു . ആശ്രിത 
നിയമനം ലഭിക്കുന്നതിനുവേണ്ടി 2 -ാം കക്ഷിയും മകനുമായ 
ജി അഭയദേവിനുവേണ്ടി 1- 3 - 4 - കക്ഷികൾ തങ്ങളുടെ 
അവകാശമൊഴിഞ്ഞ് മൊഴി നൽകിയിട്ടുള്ളതാകുന്നു . ആകയാൽ 
പരേതനായ ഗോപി നാഥൻ നായരുടെ പേരിലുള്ള 
ആശിത നി യ മ നം 2 -ാം കക്ഷിയും മക നു മായ 
ജി . അഭയദേവിനും സർവ്വീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന 
തി നുള്ള അ വ കാശി ഭാര്യയും 1 -ാം കക്ഷി യു മായ 
വത്സലകുമാരിക്കുമാണെന്നും കാണിച്ച് ഒരു അവകാശ സർട്ടി 
ഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആ യത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസത്തിനകം റാന്നി 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
എത്തിച്ചേരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
റാന്നി. 

തഹശീൽദാർ. 


